| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


- No . 


15th November 2011 

2011 നവംബർ 15 
24th Karthika 1933 
1933 കാർത്തികം 24 


Vol. LVI 
വാല്യം 56 | 


1 AE 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Department of Museums and Zoos 


- പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്. ( ഇ ) - 2682 / 2011. 2011 ഒക്ടോബർ 21. 

തിരുവനന്തപുരംമ്യൂസിയം മൃഗശാല വകുപ്പിലെ മിനി 
അമ്യൂസ്മെന്റ് പാർക്കി ലേക്ക് ചുവടെ ചേർക്കുന്ന കളി 
ഉപകരണങ്ങൾസപ്ലെചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും 

ഐ .എസ്. ഒ . സർട്ടിഫിക്കറ്റുള്ള മേൽത്തരം സ്ഥാപനങ്ങളിൽ 
കമ്പനികളിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഉദ്ദേശ അടങ്കൽ തുക - 25,00,000 . 
1. മിനി ട്രെയിൻ (16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്) 
മോഡൽ ടാക് ട്രെയിൻ കുട്ടികൾക്കുള്ളത് 5 എണ്ണം 

എസ്. എ സ് . / ഫൈബർ ബോഡി ( ഒരു 
ബോഗിയിൽ 4 സീറ്റ്). 


സ്ഥാപിക്കുന്നതിനുമുള്ള ദർഘാസ് എന്നെഴുതിയിരിക്കണം. 
ദർഘാസിനോടൊപ്പം കളി ഉപകരണങ്ങളുടെ ഫോട്ടോകളും 
ഡിസൈൻ സംബന്ധമായ വിശദ വിവരങ്ങളും ഉള്ളടക്കം 
ചെയ്യേണ്ട താ ണ് . ടെണ്ടർ ഫോമുകൾ 17 - 11 - 2011 മുതൽ 
19 - 11 - 2011 - ന് വൈകുന്നേരം 3.30 മണിവരെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ 
23 - 11- 2011, 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3 . 30 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരുടേയോ അവർ 
ചുമ ത ല പ്പെ ടു ത്തു ന്ന വ രു ടേ യോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതുമാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീക 
രിക്കുന്നതല്ല . 

- ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാല 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 

ഫോമിന്റെ വില യായ 1,000 - വാറ്റും ഡപ്ലിക്കേറ്റിന് 
- 500 - വാറ്റും ഒടുക്കേ ണ്ടതുമാണ്. ടെണ്ടർ ഫോമിന്റെ 
വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കു 
ന്നതല്ല. കൂടാതെ ക്വാട്ട് ചെയ്ത തുകയുടെ 1 ശതമാനം 
നിര ത ദ വ്യമായി ഡയറക്ടർ, മ്യൂസിയം ആന്റ് സൂ എന്ന 
പേരിൽ മാറാ വുന്ന ഡിഡി യും ടെണ്ട റി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


മോട്ടോർ ഡി. സി. മോട്ടോർ 
- 2 . ജ മ്പിങ്ങ് മേരി ഗോ റൗണ്ട് ( വി വിധി 
വലിപ്പത്തിലുള്ളത്) ( 2 മോഡൽ) എസ്.എസ്./ ഫൈബർ 
ബോഡി. 

സീലു വച്ച ദർഘാ സു കൾ ഡ യ റ ക് ടർ , മ്യൂസിയം 
മൃഗ ശാല വകു പ്പ്, തിരു വ ന ന്ത പുരം- 695 033 എന്ന 
വിലാസത്തിൽ നൽകേ ണ്ട താ ണ് . ദർഘാസ് നൽകുന്ന 
കവറിന് പുറത്ത് “ കളി ഉപകരണങ്ങൾസപ്ലെചെയ്യാനും 


ടെണ്ട റു കൾ യാതൊരു കാരണവും കൂടാതെ 
നിരസിക്കാനും മാറ്റി വയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ 
നിക്ഷി പ് ത മാ ണ് . ഇ തി നെ ക്കു റിച്ചുള്ള കൂടു തൽ 
വി വ ര ങ്ങ ൾ തിരു വ ന ന്ത പുരം മ്യൂസിയം മൃഗ ശാല 
ഡ യ റ ക് ട റേ റ്റിൽ നിന്നും പ്രവർത്തി സമ യ ങ്ങ ളിൽ 
അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


